Kerala Gazette No . 25 dated 19th June 2012 . 


PART I B 


KERALA PUBLIC SERVICE COMMISSION 


കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനം 


നമ്പർ DEI(1 ) 1955/ 12/EW. 


2012 ജൂൺ 11. 


2012 ജൂലൈയിലെ വകുപ്പുതല പരീക്ഷകൾക്ക് അപേക്ഷ 
സ്വീക രി ക്കു ന്ന തി നുള്ള അ വ സാന തീയതി 20 - 6 - 2012 
ബുധനാഴ്ച രാത്രി 12 മണിവരെയായി ദീർഘിപ്പിച്ചിരിക്കുന്നു . 


ഡിപ്പാർട്ട്മെന്റിൽ പരീക്ഷ -ജൂലൈ 2012 


കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ നടത്തിവരുന്ന 
വകു പ്പു തല പരീക്ഷ കൾ നില വിലെ രീതി യിൽ നിന്നും 
ഒ. എം .ആർ. മാതൃകയിലേക്ക് മാറ്റുവാനും ആയത് 2012 ജൂലൈ 
മുതൽ നടപ്പിലാക്കുവാനും കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നു. 


ഒരിക്കൽ സർട്ടിഫിക്കറ്റ് ഫീസ് ഒടുക്കിയശേഷം വീണ്ടും 
( അടുത്ത തവണ/ തവണകളിൽ) ബന്ധപ്പെട്ട പേപ്പറുകൾക്ക് 
അപേ ക്ഷി ക്കു മ്പോൾ " Certificate fees due " എന്ന് 
പാഫൈലിൽ കാണിക്കു ന്നു വെങ്കിൽ മുമ്പ് തങ്ങളുടെ 
പാഫൈലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഫീസ് 
വിവരങ്ങൾ ഒന്നുകൂടി രേഖപ്പെടുത്തി നൽകിയാൽ മതിയാകും. 


Second Class Language Test in Malayalam 
( Tamil /Kannada ), Minority Language Test ( Tamil/Kannada ) 
എന്നീ ടെസ്റ്റുകൾക്ക് നിലവിലെ രീതിയിലും വകുപ്പു തല 
പരീക്ഷയുടെ ബാക്കിയുള്ള എല്ലാ ടെസ്റ്റുകളും ഒ. എം . ആർ. 
രീതിയിലുമായിരിക്കും ഇനിമുതൽ പരീക്ഷ നടത്തുക. ആൽഫാ 
കോഡ് ബാധകമാക്കിയിട്ടുള്ള ഒ. എം .ആർ. പരീക്ഷ യാണ് 
നടത്തുന്നത്. ഓരോ പേപ്പറിന്റെയും പരമാവധി മാർക്ക് 100 
വിജയിക്കുന്നതിനുള്ള മിനിമം മാർക്ക് 40 -ം ആണ്. നെഗറ്റീവ് 
മാർക്ക് ബാധകമാണ്. ഓരോ ശരിയുത്തരത്തിനും ഒരു മാർക്ക് 
ലഭിക്കുകയും ഓരോ തെറ്റുത്തരത്തിനും മൂന്നിലൊന്ന് മാർക്ക് 
ന ഷ് മാ കു കയും ചെയ്യും. വകു പ്പു തല പരീക്ഷ കൾക്ക് 
mleiolen33 with books/without books 010100 Joly? 
സമയക്രമവും തുടരുന്നതാണ്. 


2012 ജൂലൈയിലെ വകുപ്പുതല പരീക്ഷകൾ സംബന്ധിച്ച് 
- 15-5 -2012 - ലെ 20 -ാം നമ്പർ Part I B ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള 

വിജ്ഞാപനം മേൽ പ്രസ്താവിച്ച പ്രകാരം കൂട്ടിച്ചേർത്ത് 
ഉത്തരവാകുന്നു . 


കേരള പബ്ലിക് സർവ്വീസ് 
കമ്മീഷൻ, 
തിരുവനന്തപുരം. 


പി. സി . ബിനോയ്, 

സെക്രട്ടറി. 


